Kerala Gazette No. 3 dated 20th January 2009 . 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 

- (1) 

| [ 9/ 2008 - 09] 
നമ്പർ എ . ബി .1- 233/ 2006. 

2009 ജനുവരി 2. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാലാ താഴെ 
പറയുന്ന പണികൾക്ക് 3 - 2- 2009 -ാം തീയതി വൈകുന്നേരം 4 
മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസു 
കൾ അന്നേദിവസം 4 .30ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റുദ്യോഗ 
സ്ഥനോ ഹാജ രു ളള കരാറുകാരു ടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


1 


ദർഘാസ് പരസ്യം 

[7 / 2008- 09) 
നമ്പർ ഡി1 -1473 / 2008. 

2009 ജനുവരി 12 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ദേശീയ പാത ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പ റ യു ന്ന പ്രവൃത്തികൾക്ക് മത്സരസ്വഭാ വ മു ളള 
ദർഘാസുകൾ 4- 2 -2009 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ 
ക്ഷണിച്ചുകൊളളുന്നു . 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

രൂപ് 
- എൻ. എച്ച്. ടി.12/ 2008 -09 ദേശീയപാത 47- ൽ 

ഡെപ്പോസിറ്റ് പണി- തി രു വ ന ന്ത പുരം 
നെയ്യാറ്റിൻകര ബൈപ്പാസിൽ തിരുവല്ലം 
മുതൽ കോവളം വരെ ബി . എസ്. എൻ. എൽ. 
പി.എൽ. ബി പൈപ്പിടുന്നതിനുവേണ്ടി കുഴിച്ച 
സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് 
രൂപ 4,95 ,821 

12 ,400 
എൻ. എച്ച്. ടി .13 / 2008 -09 - ദേശീയ പാത 47 - ൽ 
ഡെപ്പോസിറ്റ് പണി- കി . മീ . 520 / 400 മുതൽ 
544 / 000 വരെ വോഡഫോൺ കേബിൾ 
ഇടുന്നതിന് വേണ്ടി കുഴിച്ച സ്ഥലത്ത് 
അററകുററപ്പണികൾ ചെയ്യുന്നതിന്രൂപ 11, 25,000 28, 150 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
1,000 + വാററ് @ , 12 .5 %, ക്രമനമ്പർ 2 - ന് രൂപ 1,700 + വാററ് @ 12.5 % 


രൂപ് 


കമ പ്രവൃത്തിയുടെ 

നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
1 വൈക്കം മിനി സിവിൽ സ്റ്റേഷന്റെ 
ചുറ്റുമതിൽ നിർമ്മാണം-- രൂപ 3, 00 ,000 

7 ,500 
2 വൈക്കം മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ 
കുഴൽകിണറിന്റെയും സെപ്റ്റിക് ടാങ്കിന്റെയും 
പണികൾ - രൂപ 2,00,000 

5 , 000 
3 വൈക്കം മിനി സിവിൽ സ്റ്റേഷന്റെ 
പരിസര ശുചീകരണവും മുറ്റത്ത് ടൈൽ 
പതിപ്പിക്കലും-- രൂപ 2 ,90,000 

7 ,300 
4 പാലാ റെസ്റ്റ് ഹൗസിന്റെ പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 75,000 

1 , 900 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 2 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 


- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 4- 2 - 2009 , വൈകുന്നേരം 4 മണിവരെ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 4 - 2 - 2009 
വൈകുന്നേരം 4 .30 - ന് ഹാജ രാ യിട്ടു ളള കരാറു കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ. 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1, 3 
ഇവയ്ക്ക് രൂപ 600 + വാററ്, മറ്റുളളവയ്ക്ക് രൂപ 400 + വാററ്. 

നിർമ്മാണ കാലാവധി - 3 മാസം. 

ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിവരങ്ങളും ഈ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
ദർഘാസ് ദിവസം ഒരുമണിവരെയും ലഭിക്കുന്നതാണ്. കരാറു 
കാ രുടെ രജിസ്ട്രേഷൻ ഡി - യോ അതിലുപരിയോ 
ആയിരിക്കണം. ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ രങ്ങൾ ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചറിയാവുന്നതാണ്. 


( 2 ) 


കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 1- ന് " ഡി യും 
ഉപരിയും, ക്രമനമ്പർ 2 - ന് “ സി യും ഉപരിയും. 

നിർമ്മാണ കാലാവധി - 2 മാസം. 

ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായി 
രിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽനിന്നും 
പ്രവർത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


[ 10 / 2008 - 09) 
നമ്പർ എ . ബി.1- 233 / 06. 

2009 ജനുവരി 3. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ബിൽഡിംഗ്സ് സബ് 
ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാലാ 
താഴെ പറയുന്ന പണികൾക്ക് 9 - 2 - 2 009 -ാം തീയതി 
വൈകു ന്നേരം 4 മണിവരെ ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . അന്നേദിവസം 4.30 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ മറ്റുദ്യോഗ 
സ്ഥനോ ഹാജ രു ളള കരാറുകാരു ടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


ദേശീയപാത വിഭാഗം, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


Gaz. No . 3/2009/DTP (PWD ). 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ 
പേരും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


കമ 


നിരത 
ദ്രവ്യം 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 

( 2 ) 


രൂപ 


( 1) 


( 3 ) 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 


7 , 000 


2, 500 


7 , 500 


തലയോലപ്പറമ്പ് JPHN ട്രെയിനിംഗ് 
സെന്ററിന്റെ പുനരുദ്ധാരണ പണികൾ 
( ബാലൻസ് വർക്ക്) - രൂപ 2,80,000 
2 പാലാ സബ്ട്രഷറിയിൽ പെൻഷനേഴ്സിനുള്ള 

വിശ്രമമുറിയുടെ പണി- രൂപ 1,00,000 
3 പാലാ ജനറൽ ആശുപത്രിയുടെ ഓഫീസ് 
- കെട്ടിടത്തിന്റെ പണികൾ - രൂപ 3,00,000 
4 പാലാ ജനറൽ ആശുപ്രതിയിൽ ആംബുലൻസ് 

ഷെഡിന്റെ നിർമ്മാണം ( വലുത്) --രൂപ 2,60,000 
5 പാലാ ജനറൽ ആശുപ്രതിയിൽ ഫോർ വീലർ 

ഷെഡിന്റെ നിർമ്മാണം- - രൂപ 1,00,000 
6 പാലാ മിനി സിവിൽ സ്റ്റേഷനിൽ താലൂക്ക് 

സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കംപ്യൂട്ടർ 
ക്യാബിൻ നിർമ്മാണം - രൂപ 23,000 

പുനർ ദർഘാസ് 


- 6,500 


2,500 


-- 575 


575 


7 പാലാ സബ് ജയിലിന്റെ ജീപ്പ് ഷെഡ് 

നിർമ്മാണവും ചുറ്റുമതിലിന്റെ പെയിന്റിംഗും 
രൂപ് 75, 000 


1,900 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1, 3 , 4 
ഇവയ്ക്ക് രൂപ 600 + വാററ്, ക്രമനമ്പർ 6 - ന് രൂപ 300 + 
വാററ്, മറ്റുളളവയ്ക്ക് രൂപ 400 + വാററ്. 

നിർമ്മാണ കാലാവധി 3 മാസം. 

ദർ ഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിവ രങ്ങളും ഈ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
ദർഘാസ് ദിവസം ഒരുമണിവരെയും ലഭിക്കുന്നതാണ്. കരാറു 
കാ രുടെ രജിസ്ട്രേഷൻ ഡി - യോ അതിലുപരിയോ 
ആയിരിക്കണം. ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങ ൾ ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചറിയാവുന്നതാണ്. 


1 36/എഇഇ /2008- 09 - നെടുങ്കണ്ടം റെസ്റ്റ് ഹൗസിന് 

മഴവെള്ള സംഭരണി പണിയൽ ( No . I ) 
രൂപ് 3, 00 ,000 

7 , 500 
2 37/ എഇഇ / 2008 -09 - നെടുങ്കണ്ടം റെസ്റ്റ് ഹൗസിന് 
മഴവെള്ള സംഭരണി പണിയൽ ( No . II ) 
രൂപ 3, 00,000 

7, 500 
3 38/എഇഇ / 2008- 09 - നെടുങ്കണ്ടം പി. ഡബ്ലിയു . ഡി . 

ബിൽഡിംഗ് സ് സബ് ഡിവിഷന് മഴവെള്ള 
സംഭരണി പണിയൽ - രൂപ 3,00 ,000 

7 , 500 
4 39/എഇഇ /2008- 09- നെടുങ്കണ്ടം പി. ഡബ്ലിയു . ഡി. 

( ബിൽഡിംഗ്സ്) അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ക്വാർട്ടേഴ്സിൽ മഴവെള്ള 
സംഭരണി പണിയൽ- രൂപ 3,00,000 

7 ,500 
5 40 / എഇ ഇ / 2008 - 09 - നെടുങ്കണ്ടം ഡെപ്യൂട്ടി 

എഡ്യൂക്കേഷൻ ഓഫീസിൽ ടി - രൂപ 3,00,000 7,500 
6 41/ എഇഇ/ 2008 -09 - നെടുങ്കണ്ടം ജുഡീഷ്യൽ 

ഫസ്റ്റ്ക്ലാസ് കോർട്ടിൽ ടി - --രൂപ 3, 00 ,000 7 , 500 
7 42/എഇഇ / 2008- 09 - നെടുങ്കണ്ടം പോളിടെക്നിക്കിൽ 
ടി - രൂപ 3,00,000 

7, 500 
8 43 / എഇഇ / 2008 -09 - നെടുങ്കണ്ടം റോഡ്സ് സബ് 

ഡിവിഷൻ ഓഫീസിൽ ടി - രൂപ 3,00,000 7, 500 
9 44 /എഇഇ /2008 -09- മുണ്ടിയെരുമ റവന്യൂ ഓഫീസ് 
കോമ്പൗണ്ട് ( പഴയ പോലീസ് സ്റ്റേഷൻ) സ്കൂൾ 

സൈഡിൽ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കൽ 
രൂപ് 3 ,00 , 000 

7 , 500 
10 45/എഇഇ /2008- 09 - റവന്യൂ ക്വാർട്ടേഴസ് CI - ന്റെ 

അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
11 46/ എം ഇ / 2008 - 09 - ശാന്തൻപാറ അസിസ്റ്റന്റ് 

എൻജിനീയറുടെ ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റ 
പണികൾ - രൂപ 3,00,000 

| 7,500 
12 47/ എഇഇ/ 2008 - 09 - നെടുങ്കണ്ടം അസിസ്റ്റന്റ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ക്വാർട്ടേഴ്സിന്റെ 
അറ്റകുറ്റപ്പണികൾ രൂപ 3,00, 000 

- 7 , 500 
13 48 /എഇഇ/ 2008-09 നെടുങ്കണ്ടം പി . ഡബ്ലിയു . ഡി . 

റെസ്റ്റ്ഹൗസിന്റെ വാട്ടർ സപ്ലേആന്റ് സാനിറ്ററി 
അറ്റകുറ്റപ്പണികൾ- രൂപ 75, 000 

1,900 
- 14 49 / എഇഇ / 2008 - 09 - നെടുങ്കണ്ടം കെയർടേക്കർ 

ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണികൾ രൂപ 75,000 1,900 
- 15 50/ എഇഇ/ 2008 - 09 - നെടുങ്കണ്ടം ജുഡീഷ്യൽ 

ഫസ്റ്റ്ക്ലാസ് മജിസ്ട്രേറ്റ് ക്വാർട്ടേഴ്സിന്റെ ബാലൻസ് 
വർക്കും പെയിന്റിംഗും- രൂപ 75,000 

1,900 
16 51/എഇഇ / 2008 - 09 - ഇൻവെസ്റ്റിഗേഷൻ ആന്റ് 

പ്ലാനിംഗ് മിനി സിവിൽ സ്റ്റേഷൻ നെടുങ്കണ്ടം 
( ബോറിംഗ് ആന്റ് പ്രോജക്റ്റ് റിപ്പോർട്ട്) - 
രൂപ 75,000 

1,900 


7 , 500 


- ( ഒപ്പ്) 
ബിൽഡിംഗസ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പാലാ. 

എഞ്ചിനീയർ. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ എൻബിറ്റി 7 / 2008- 09. 

- 2008 ഡിസംബർ 19 . 
- നെടുങ്കണ്ടം പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിടങ്ങൾ) 
അ സിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചി നീ യർ കേരള 
ഗവർണ്ണർക്കുവേണ്ടി താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ളാസ് 
എ , ബി , സി , ഡി എന്നീ കരാറുകാരിൽ നിന്നും 28 - 1-2009 -ാം 
തീയതി വൈകുന്നേരം 4 മണി വരെ മൽസരസ്വാഭവമുള്ള 
ദർഘാ സു കൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 28 - 1 - 2009 -ാം തീയതി വൈകിട്ട് 4.30 - ന് 
തുറക്കുന്നതാണ്. 


( 2 ) 


അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പമാണത്തിന്റെ വില ഒരു കാര ണ വ ശാലും തിരികെ 
ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകൾ സംബന്ധിച്ചുള്ള 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 


ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, 

- ( ഒപ്പ്) 
നെടുങ്കണ്ടം. 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ബി . ടി . ഇഇ/ ബി.എൽ. ഡി. 2008 - 09. 2009 ജനുവരി 9. 

കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, എറണാകുളം താഴെ പറയുന്ന ജോലികൾക്ക് 
മുദ്രവച്ച മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
4 - 2 - 2009 വൈകുന്നേരം 4 മണിവരെ ആയിരിക്കും. അന്നേ 
ദി വസം ഏതെങ്കിലും കാര ണ വ ശാൽ അ വധിയായാൽ 
അടുത്ത പ്രവൃത്തിദിവസം വൈകുന്നേരം 4 മണിവരെ ദർഘാ 
സുകൾ സ്വീകരിക്കുന്നതാണ്. 

ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ 


2 4 


17 52/ എഇഇ/ 2008 - 09 നെടുങ്കണ്ടം പി. ഡബ്ലിയു . ഡി. 
- റെസ്റ്റ്ഹൗസിന്റെ വാട്ടർ സപ്ലേ ആന്റ് സാനിറ്ററി 

അറ്റകുറ്റപ്പണികൾ ( No . II ) -- രൂപ 75,000 1,900 
18 53 എ ഇ ഇ / 2008- 09 - ഇലക്ഷ ൻ കമ്മീഷൻ ഓഫീസിന്റെ 
അറ്റകുറ്റപ്പണികൾ - രൂപ 2,25,000 

5 , 625 
19 54 | എ ഇ ഇ / 2 0 08 - 09 - കട്ടപ്പന ഗവൺ മെന്റ് 

ഐ . റ്റി . ഐ . കോമ്പൗണ്ട്വാൾ നിർമ്മാണവും 
നിലവിലുള്ള കോമ്പൗണ്ട്വാളിന്റെ അറ്റകുറ്റ 
പണികളും - രൂപ 3, 00 ,000 

7 ,500 
20 5 5 / എ ഇ ഇ / 2 0 0 8 - 09 - കട്ടപ്പന ഗ മ ൺ മെ ന്റ് 

ഐ . റ്റി . ഐ . - നിലവിലുള്ള പൈപ്പ് ലൈൻ മാറ്റി 
പുതിയവ നിർമ്മിക്ക ലും പമ്പ് ഹൗസിന്റെ 
അറ്റകുറ്റപ്പണികളും - രൂപ 3, 00,000 

7,500 
21 56 | എ ഇ ഇ | 2 0 08 - 09 - കട്ടപ്പന ഗവൺ മെ ന്റ് 

ഐ . റ്റി. ഐ . - മെയിൻ ഗേറ്റ് മുതൽ വർക്ക്ഷോപ്പ് 
ബിൽ ഡിം ഗ് വരെ റോഡ് നിർമ്മിക്ക ൽ 
രൂപ 3,00,000 

- 7 , 500 
22 57 / എഇ ഇ / 2008 - 09 - കട്ടപ്പന പി . ഡബ്ലിയു . ഡി . 

അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്വാർട്ടേഴ്സ് 
അ റ്റകുറ്റ പ്പ ണിക ളു ം അ ( പാച്ച് റോ ഡ് 
നിർമ്മിക്കലും- രൂപ 3, 00 ,000 

| 7 ,500 
23 58 / എഇ ഇ / 2008 - 09 - കട്ടപ്പന പി . ഡബ്ലിയു . ഡി . 

റെസ്റ്റ്ഹൗസ് കോമ്പൗണ്ടിൽ മഴവെള്ള സംഭരണി 
പണിയൽ - രൂപ 3,00 ,000 

7 , 500 
59/ എ ഇ ഇ / 2008 - 09 - കട്ടപ്പന ഗവ : കോളേജിൽ 

കാർ, സ്കൂട്ടർ ഷെഡ് പണിയൽ - രൂപ 3,00,000 7 ,500 
25 60 /എന്ന ഇ / 2008 - 09 - കട്ടപ്പന ഗവ. കോളേജിൽ 

സ്റ്റെപ്പിന്റെ വീതി കൂട്ടൽ, ആർച്ച് പണിയൽ, 
ഹാൻഡ് റെയിൽ പിടിപ്പിക്കൽ മുതലായവ 
രൂപ് 3,00 , 000 

7 , 500 
2 6 61/എന്ന ഇ / 2008 - 09 - കട്ടപ്പന ഗവ : കോളേജിന്റെ 
മുൻഭാഗത്തെ ഹൈക്സകൻ ടൈപ്പ് ഇന്റർലോക്ക് 

കോൺ കീറ്റ് ബിക് സ് പതിപ്പിക്കൽ - 
രൂപ് 3, 00 , 000 

7 , 500 
27 62/ എം ഇ / 2008 - 09 - വണ്ടൻമേട് അസിസ്റ്റന്റ് 

എഞ്ചിനീയറുടെ ( റോഡ്സ്) ഓഫീസിന്റെ 
- പ്രത്യേക അറ്റകുറ്റപ്പണികൾ - രൂപ 3, 00 ,000 7,500 
28 63 / എഇഇ / 2008 - 09 - കട്ടപ്പന സെയിൽസ് ടാക്സ് 

ഓഫീസ് കോമ്പൗണ്ടിൽ മഴവെള്ള സംഭരണി 

പണിയൽ - രൂപ 3, 00 , 000 
29 64/ എംഇ/ 2008 - 09 - വണ്ടൻമേട് അസിസ്റ്റന്റ് 

എഞ്ചിനീയറുടെ ( റോഡ്സ്) ഓഫീസിൽ 
മഴവെള്ള സംഭരണി പണിയൽ - രൂപ 3,00, 000 7, 500 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 13 മുതൽ 17 
വരെ രൂപ 400 + വാറ്റ്, കമ നമ്പർ 18 - ന് രൂപ 500 + വാറ്റ്, 
മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ്. 

കാലാ വധി - കമ നമ്പർ 13 മുതൽ 18 വരെ 1 മാസം, 
മറ്റുള്ളവയ്ക്ക് 3 മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും 
24 - 1- 2009 മുതൽ 28 - 1- 2009 വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങ 
ളിലും 28 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെയും ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ 


1 38 / ഇഇ/ ബി .എൽ. ഡി . 2008 - 09 - എറണാകുളം 
ജില്ലാ രജിസ്ട്രാർ ഓഫീസിന് അഡീഷണൽ 

ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് രൂപ 15 ,00,000 37,500 
2 39/ ഇഇ/ ബി .എൽ. ഡി ./ 2008 -09 - ഗവ: ആയൂർവേദ 

കോളേജിൽ ചുറ്റു മതിൽ നിർമ്മാ ണവും 
അനുബന്ധ പണികളും - രൂപ 3,85,000 

9 , 650 
- പുനർ ദർഘാസ് 
3 40 / ഇഇ/ ബി .എൽ. ഡി . / 2008 - 09 - മൂവാറ്റുപുഴ 
മിനി സിവിൽ സ്റ്റേഷൻ - വിൽപ്പന നികുതി 
കാര്യാല യ ത്തിലും വാണിജ്യ നികുതി 
കാര്യാലയത്തിലും ലാൻ കേബിൾ സ്ഥാപിക്കൽ 
രൂപ 94,810 

2 , 400 
4 41 / ഇഇ / ബി .എൽ. ഡി ./ 2008 - 09 - കാക്കനാടുള്ള 
പെൺകുട്ടികൾക്കുവേണ്ടിയുള്ള ജുവനൈൽ 
ഹോമിന്റെ ചുറ്റുമതിലിന്റെ ബാക്കി പണികൾ - 
രൂപ് 5 ,25, 000 

13 , 200 


7 , 500 


ദർഘാസ് ഫോറ ത്തിന്റെ വിലകമ ന മ്പർ 1 - ന് 
രൂപ 2,300 + VAT, ക്രമനമ്പർ 2 - ന് രൂപ 800 + VAT, ക്രമനമ്പർ 
3 - ന് രൂപ 400 + VAT, ക്രമനമ്പർ 4 - ന് രൂപ 1,100 + VAT . 

നിർമ്മാണ കാലാ വ ധി - കമ ന മ്പർ 1 - ന് 12 മാസം, 
ക്രമനമ്പർ 2 - ന് 3 മാസം, ക്രമ നമ്പർ 3 - ന് 1 മാസം, കമ 
നമ്പർ 4 - ന് 2 മാസം. 

കരാറുകാരന്റെ യോഗ്യത്- - എ . ബി. സി . 

ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, കെട്ടിട വിഭാഗം, 
എറണാകുളം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


[ 45 /2008] 


നമ്പർ ഡി . സി . 13 - 1/ 2007 . 


2008 ഡിസംബർ 29. 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നിര ത്തു കളും പാല ങ്ങ ളും വിഭാഗം, ഉത്ത ര മ ഖല , 
കോഴിക്കോട് താഴെ പറയുന്ന പ്രവർത്തികൾക്ക് ദർഘാസുകൾ 
ക്ഷ ണി ച്ചു ക ാ ള്ളു ന്നു . ദ ർ ഘ ാ സ ക ൾ 6 - 2 - 2 0 0 9 
വൈകുന്നേരം 4.30- ന് തുറക്കുന്നതാണ്. 
കമ 

പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 


3 


കമ 

പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

- രൂപ് 
എം .എൽ. എ .യുടെ പ്രത്യേക വികസന പദ്ധതി 
2005 - 06 - കുറിഞ്ഞാലിയോട് നവസംസ്കാര 
പരിഷത്ത് ഗ്രന്ഥാലയത്തിന് കെട്ടിട നിർമ്മാണം - 
രൂപ 3. 20 ലക്ഷം 

- 8 , 000 
കോഴിക്കോട് ഡെന്റൽ കോളേജിനോടനുബന്ധിച്ച് 
ഓറൽ ആന്റ് മാക്സിലോഫേഷ്യൽ സർജറി 
വിഭാഗത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ - 
രൂപ് 6.75 ലക്ഷം 

| 16 , 900 
കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് 
സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപ്രതി 
കെട്ടിടം അഭിവൃദ്ധിപ്പെടുത്തൽ- റാമ്പിന്റെ 
അറ്റകുറ്റപ്രവൃത്തികൾ ( പുനർ ദർഘാസ്) - 
രൂപ് 2.75 ലക്ഷം 

6 , 900 
കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പി 
നോടനുബന്ധിച്ച ആശുപ്രതിയുടെചുറ്റുമതിലിന്റെ 
അറ്റകുറ്റ പ്രവൃത്തികളും മുറ്റത്തിന്റെനവീകരണ 
പ്രവർത്തികളും രൂപ 4.20 ലക്ഷം 

| 10 ,500 
പട്ടികജാതി വകുപ്പിനോടനുബന്ധിച്ച തിരുത്തിയാണുള്ള 
ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ 
അഭിവൃദ്ധിപ്പെടുത്തൽ രൂപ 13.57 ലക്ഷം 33 , 950 
കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും 
ആശുപത്രിക്ക് ചുറ്റുമതിൽ പുനർ നിർമ്മാണവും 
ഉയരം കൂട്ടലും രൂപ 9. 50 ലക്ഷം 

23, 750 
അഗ്നിരക്ഷാനിലയം, വടകര - അഡീഷണൽ 
ഗാരേജ് നിർമ്മാണം - രൂപ 4.40 ലക്ഷം 11, 000 
കോഴിക്കോട് ഗവ : ഫിസിക്കൽ എഡ്യൂക്കേഷൻ 
കോളേജിൽ ബാസ്കറ്റ് ബാൾ കോർട്ടിന്റെ 
നിർമ്മാണം - രൂപ 6.37 ലക്ഷം 

15 , 950 
കോഴിക്കോട് ഗവ: ഫിസിക്കൽ എഡ്യൂക്കേഷൻ 
കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മാണവുമായി 
ബന്ധപ്പെട്ട പ്രവർത്തികൾ രൂപ 9.06 ലക്ഷം 22,650 


- മലപ്പുറം ജില്ല 
1 കോടി ഒരു മണ്ഡലത്തിന്-മഞ്ചേരി അസംബ്ലി 
മണ്ഡലത്തിലെ മറയൂർ- എടപ്പറമ്പ്- കീഴിശ്ശേരി 
റോഡ് കി . മീ . 4 / 00 മുതൽ 7 / 00 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 70 ലക്ഷം 50,000 
1 കോടി ഒരു മണ്ഡലത്തിന്- പെരിന്തൽമണ്ണ 
അസംബ്ലിമണ്ഡലത്തിലെ അനമങ്ങാട്-ചെറുകര 
റോഡിൽ മുന്നൂർ തോട് കി . മീ. 3/ 800 - ൽ പാലം 
നിർമ്മാണം- രൂപ 68 ലക്ഷം 

50, 000 
1 കോടി ഒരു മണ്ഡലത്തിന് കൊണ്ടോട്ടി അസംബ്ലി 
മണ്ഡലത്തിലെ ഇടിമൂഴിക്കൽ - അഗശ്ശാല - 
പാറക്കടവ് റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 
( റീച്ച് I കി . മീ . 0/ 000 മുതൽ 5/ 045 വരെയും 
റീച്ച് II കി . മീ . 0/ 000 മുതൽ 4/ 065 വരെയും) - 
രൂപ 68 ലക്ഷം 

50 ,000 


2 


6 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 10 ,500 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 10 ,200 + വാറ്റ്. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും - 
27 - 1- 2009 മുതൽ 31- 1- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 - 2 - 2009 വൈകുന്നേരം 4 മണി. 

നിർമ്മാണ കാലാവധി 9 മാസം. 

കരാറുകാരനുവേണ്ട യോഗ്യത കേരള പൊതുമരാമത്ത്/ 
ജലസേചന വകുപ്പിൽ “ എ ക്ലാസ് രജിസ്ട്രേഷൻ. 

- ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങൾ ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവർ ത്തി 
ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നിരത്തുകളും പാലങ്ങളും വിഭാഗം, 

സൂപ്രണ്ടിംഗ് 
ഉത്തരമേഖല , 

എഞ്ചിനീയർ. 
കോഴിക്കോട്- 1. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,400 + വാറ്റ്, ക്രമനമ്പർ 
4 - ന് രൂപ 800 + വാറ്റ്, കമ നമ്പർ 5 - ന് രൂപ 2, 000 + വാറ്റ്, 
ക്രമനമ്പർ 6, 9 ഇവയ്ക്ക് രൂപ 1, 500 + വാറ്റ്, കമനമ്പർ 7 - ന് 
രൂപ 900 + വാറ്റ്, ക്രമനമ്പർ 8 - ന് രൂപ 1,300 + വാറ്റ്. 

നിർമ്മാണ കാലാവധിക്രമനമ്പർ 3, 4, 8, 9 ഇവയ്ക്ക് 
| 2 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

കരാറുകാരന്റെ യോഗ്യത " സി ക്ലാസ്. 

ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 12.5 ശതമാനം 
വാറ്റ്, നിയമാനുസൃതമായ സെസ്സ് എന്നിവ കൂടി അടയ്ക്കേണ്ടതാണ്. 
ദർഘാസുകൾക്കൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ കരാറുകാരന്റെ 
പേര്, പ്രവൃത്തിയുടെ പേര്, ദർഘാസ് നമ്പർ എന്നിവയെല്ലാം 
രേഖ പ്പെടു ത്തിയ നിശ്ചിത മാതൃ ക യിലുള്ള പാഥ മിക 
ഉടമ്പടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പി . ഡബ്ല . ഡി . 
ബിൽഡിംഗ് സ് ഡിവിഷൻ, കോഴിക്കോട് എന്ന യാളുടെ 
പേരിൽ പണയപ്പെടുത്തിയ നിരതദ്രവ്യം എന്നിവ നിർബന്ധ 
മായും അടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തവ തിരസ്കരിക്കു 
ന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് മറ്റെല്ലാ നിബന്ധനകളും 
മേൽ പ്രവൃത്തികൾക്കും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവ ര ങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി 1 - ടി .എൻ. 6/ 2008 - 09. 

2009 ജനുവരി 1. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, കോഴിക്കോട് താഴെ പറയുന്ന പ്രവർത്തി 
കൾക്ക് 6 - 2 - 2009 വൈകുന്നേരം 4 മണിവരെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേദിവസം 4.30 മണിക്ക് തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ 5 - 2 - 2009 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 
കൊടുക്കുന്നതായിരിക്കും. 


എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
കോഴിക്കോട്. 


